Kerala Gazette No. 50 dated 20th December 1983. 
PART II 


1983- ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബില്ലിൻമേലുളള 
സബ്ജക്ട കമ്മിററി, റിപ്പോർട്ടും സബ്ജക്ട് 
കമ്മിററി റിപ്പോർട്ടു ചെയ്ത്ര പ്രകാരമുളള ബില്ലും 


G. 1897/ MC. 


2 


1983 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബിൽ 

( സബ്ജക്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്) 


സാമൂഹ്യസേവനം സംബന്ധിച്ച VI-ാം സബ്ജകേററ് കമ്മിററിയുടെ 
അരിപായത്തിനയച്ച 1983- ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബിൽ ഖണ്ഡം 
ഖണ്ഡമായി കമ്മിററി പരിഗണിക്കുകയും അവരുടെ റിപ്പോർട്ട് കമ്മിററി 
റിപ്പോർട്ടുചെയ്ത (പകാരമുളള ബില്ലിനോടൊപ്പം ഇപ്പോൾ സമർപ്പിക്കുകയും 
ചെയ്യുന്നു . 


2 . 1983 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബിൽ 1983 ഫെബ്രു 
വരി 21 -ാം തീയതിയിലെ അസാധാരണ ഗസററായി പ്രസിദ്ധീകരിച്ചു . 
1983 മാർച്ച് 9 -ാം തീയതി നിയമസഭയിൽ ആ ബിൽ അവതരിപ്പിക്കുകയും, 
1983 മാർച്ച് 10 -ാം തീയതി കമ്മിററിയുടെ അഭിപ്രായത്തിനായി 
അയയ്ക്കുകയും ചെയ്തു . 
3 , 

1983 മാർച്ച് 18 -ാം തീയതി കൂടിയ അവരുടെ യോഗത്തിൽ 
വച്ച് കമ്മിററി , പ്രസ്തുത ബിൽ ഖണ്ഡം ഖണ്ഡമായി പരിഗണിച്ചു . 
യാതൊരു മാറ്റവും കൂടാതെ ബിൽ അംഗീകരിക്കാൻ കമ്മിററി ശുപാർശ 
ചെയ്തു . 
4 , 

ഈ കാര്യത്തിൽ ലഭിച്ച ഭിന്നാഭിപ്രായക്കുറിപ്പുകൾ ഇതിനു 
ശേഷം കുട്ടിച്ചേർത്തിരിക്കുന്നു . 


കെ . ജി . ആർ. കർത്താ, 


ചെയർമാൻ, 
VICം സബ്ജക്ററ് കമ്മിററി , 


3 
ഭിന്നാഭിപ്രായക്കുറിപ്പുകൾ 
10 83 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബില്ലിനെ പൂർണ്ണമായും 
എതിർക്കുന്നു . 

2 . ഈ ബില്ലിൻമേലുളള ചർച്ച സുകരമാക്കുന്നതിന് ബില്ലിന്റെ 
പശ്ചാത്തലം സംബന്ധിച്ച് യാതൊരു വിവരവും ബന്ധപ്പെട്ട വകുപ്പ് 
നൽകിയിട്ടില്ല . ഇത് ചട്ടങ്ങളുടെ സ്പഷ്ടമായ ലംഘസും അവയോടുളള 
അനാദരവും ആണ്. 
3 , 

പബ്ലിക് സർവ്വീസ് ആക്ററിലെ വ്യവസ്ഥകൾ വിനിയോഗിച്ച് 
സർവ്വീസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാരിലെ സേവന വ്യവ 
സ്ഥകൾ ( പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മദഗതിക്കും കേരള 
വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും അനുവർത്തിക്കേണ്ട നടപടി 
ക്രമം ഒന്നുതന്നെയാണ്. 

ആയതിനാൽ, മററ് ഏതൊരു സബോർഡിനേറ് 
നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലുമെന്നപോലുളള നടപടിക്രമമാണ് 
ഇവിടെയും അനുവർത്തിക്കേണ്ടത്. 

4. ഇതോടൊന്നിച്ചുളള ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തിൽ കാരണ 
ങ്ങൾ നൽകിയിരിക്കുന്നതുപോലെ അദ്ധ്യാപകർക്ക് ആനുകൂല്യങ്ങളും 
സൗജന്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനാണ് ഉദ്ദേശമെങ്കിൽ, ഭേദഗതി കേരള വിദ്യാ 
ഭ്യാസ ആക്ററിന്റെ 12-ാം വകുപ്പു പ്രകാരം ഉണ്ടാക്കാൻ പോകുന്ന 
ചട്ടങ്ങളിൽമാത്രം ഒതുക്കിനിറുത്തിയാൽ മതിയാകുന്നതാണ്. 
5 . ഇപ്പോഴത്തെ ഗതി 

വളരെ വിപുലമായ സ്വഭാവത്തോടുകൂടി 
യതും ആക്ററിൽ വിഭാവനം ചെയ്തിട്ടുളള നിയമനിർമ്മാണപരമായ നിയ 
ന്ത്രണത്തിന് ഗുരുതരമായ ഹാനി വരുത്താവുന്നതുമാണ്” , അങ്ങനെയുളള 
ഒരു ഭേദഗതി 

ആവശ്യമാകുംവിധം ആക്ററിന്റെ 36 -ാം വകുപ്പ് ( 2 -ാം 
ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള ഇന്തങ്ങളിൽ യാതൊന്നിനെ സംബന്ധിച്ചും 
അങ്ങനെയുളള യാതൊരു ഗുരുതരമായ സ്ഥിതിവിശേഷവും നിലവിലില്ല . 

6, മാനേജുമെൻറിന് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ധാരാളമായി 
നൽകുന്നതിനുളളതാണ് ഈ ഭേദഗതി. അദ്ധ്യാപക വിദ്യാർത്ഥി സമൂഹ 
ത്തിന്റെ താല്പര്യവുമായി ഇതിനു യാതൊരു ബന്ധവും ഇല്ല. 

1. ഈ ഭേദഗതി മാനേജുമെൻറുകളുടെ പയോജനത്തിനായി ദുരുപ 
യോഗപ്പെടുത്താൻ വളരെയധികം സാദ്ധ്യതയുണ്ട്. ഈ ഭേദഗതിമൂലം 
സർക്കാർ ഖജനാവിൽ ഭീമമായതും മുൻകൂട്ടി പ്രവചിക്കാൻ നിർവ്വാഹമില്ലാ 
അതുമായ സാമ്പത്തിക ബാദ്ധ്യത ഉണ്ടാകാവുന്നതാണ്. സംസ്ഥാന 
ത്തിന്റെയും, അദ° ധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ 
ത്തിന്റെതന്നെയും താൽപ്പര്യത്തെ മുൻനിറുത്തി ഞങ്ങൾ ഭേദഗതിയെ 
എതിർക്കുന്നു . 

ശ്രീമതി ഭാർഗ്ഗവി തങ്കപ്പൻ, സബ്ജക്റ് കമ്മിററി അംഗം. 
( ശീമതി പി . ദേവൂട്ടി, സബ്ജക്ററ് കമ്മിററി അംഗം 
( ശീ , ഇ . പത്മനാഭൻ, സബജക്ററ് കമ്മിററി അംഗം 
( ശി . ററി, പി . പീതാംബരൻമാസ്ററർ , സബ്ജക്റ് കമ്മിററി അംഗം 
ഡോക്ടർ എ . സുബ്ബറാവു , സബ്ജക്ററ് കമ്മിററി അംഗം 


ഈ 


4 


1983 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബിൽ 

(സബ്ജക്റ് കമ്മിററി റിപ്പോർട്ടു ചെയ്ത പ്രകാരമുളളത്) 
1958- ലെ കേരള വിദ്യാഭ്യാസ ആക്ററ് വീണ്ടും ഭേദഗതി 
ചെയ്യുന്നതിനുളള 

ഒരു 

ബിൽ 
പീഠിക -1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്ററ് ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെന്നത് യുക്തമായി 
രിക്കുകയാൽ; 

ഇൻഡ്യൻറിപ്പബ്ളിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 , ചുരുക്കപ്പേരും ആരംഭവും.- (I) ഈ ആക്ടിന് 1983 - ലെ കേരള 
വിദ്യാഭ്യാസ് ( ഭേദഗതി) ആക്ററ് എന്നു പേർ പറയാം. 

( 2 ) ഇത് 1982 ഒക്ടോബർ 13 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന 
തായി കരുതേണ്ടതാണ്. 
2 , 36 -ാം –വകുപ്പിൻറ ഭേദഗതി. - 1958- ലെ 

കേരള വദ്യാഭ്യാസ് 
ആക്ററ് (1959- ലെ 6) ( ഇതിനുശേഷം പ്രധാന 

ആക്റ 

എന്നാണ് 
പരാമർശിക്കപ്പെടുക) 

36 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ സർക്കാരിന് 
ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് , എന്ന വാക്കുകൾക്കു പകരം സർക്കാരിന്, 
പിൽക്കാലപാബല്യത്തോടോ 

അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടോ ചട്ട 
ങ്ങളുണ്ടാക്കാവുന്നതാണ്. എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് , 

3, 73 °ദാക്കലും ഒഴിവാക്കലും. (1 ) 1983- ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി) ഓർഡിനൻസ് (1 9 83- ലെ 25 ) ഇതിനാൽ റ 8 °ദാക്കുന്നു . 

( 2) അപകാരം റദ്ദാക്കിയിരുന്നാൽടീ പ്രസ്തുതഓർഡിനൻസുമൂലം 
ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആക്ററുപകാരം ചെയ്തതോ അല്ലെ 
ങ്കിൽ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും സംഗതിയോ എടു 
ത്തതോഅല്ലെങ്കിൽ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നട 
പടിയോ ഈ ഓർഡിനൻസുമൂലം ഭേദഗതി ചെയ്ത ( പകാരമുളള ( പധാന 
ആക്ററുപകാരം ചെയ്തിട്ടുളളതായോ എടുത്തിട്ടുളളതായോ കരുതപ്പെടേ 
ണ്ടതാണ്. 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ്, 

ഡോ . ആർ. പ്രസന്നൻ, 
തിരുവനന്തപുരം, 

സെക്രട്ടറി. 
1983 മാർച്ച് 25. 

( ശരിത്തർജ്ജമ ) 

എ . പി . പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


Kerala Gazette No. 50 dated 20th December 1983. 
PART II 


1983 - ലെ കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ബില്ലിൻമേലുളള 
സബ്ജക്റ് കമ്മിററിയുടെറിപ്പോർട്ടും സബ്ജക്റ് 
കമ്മിററി റിപ്പോർട്ടു ചെയ്ത പ്രകാരമുളള ബില്ലും 


G , 1898/ MC. 


3 


1983 - ലെ കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ബിൽ 

സബ്ജക്ററ് കമ്മിറ്റിയുടെറിപ്പോർട്ട് 


തദ്ദേശ സ്വയംഭരണവും സഹകരണവും സംബന്ധിച്ച IX-ാം സബ് 
ജക്ററ 

കമ്മിററിയുടെ അഭിപ്രായത്തിനായയച്ച , 19 83 - ലെ കേരള 
മുനിസിപ്പാലിററി ( ദഗതി) ബിൽ, കമ്മിററി , ഖണ്ഡം ഖണ്ഡമായി 
പരിഗണിക്കുകയും കമ്മിനിയുടെ ഈ റിപ്പോർട്ട് ഇതോടൊപ്പം ചേർത്തിട്ടുളള, 
കമ്മിററി റിപ്പോർട്ടുചെയ്ത പ്രകാരമുളള ബില്ലോടുകൂടി സമർപ്പിക്കുകയും 
ചെയ്യുന്നു . 

2 , 1983 - ലെ കേരള മുനിസിപ്പാലിററി ( 3 ഗതി) ബിൽ, 1983 
ജൂൺ 15-ാം 

തീയതിയിലെ അസാധാരണ ഗസറായി പ്രസിദ്ധപ്പെടുത്തി. 
1983 ജൂൺ 21 -ാം തീയതി, ബില്ല്, കമ്മിററിയുടെ അഭിപ്രായത്തിനായി 
അയച്ചു 

3 , 1983ജൂലൈ 5 -ാം തീയതി കുടിയ അതിന്റെ യോഗത്തിൽവച്ച് 
കമ്മിററി ബിൽ ഖണ്ഡം ഖണ്ഡമായി പരിഗണിച്ചു . 

4 , യാതൊരു വ്യത്യാസവും കൂടാതെ ബില്ല് അംഗീകരിക്കുന്നതിന് 
കമ്മിററി ശുപാർശ ചെയ്യുന്നു . 


എം . കമലം, 

ചെയർമാൻ , 
തദ്ദേശ സ്വയംഭരണവും സഹകരണവും സംബന്ധിച്ച 

IX-ാം സബ്ജക്റ്റ് കമ്മിന്നി. 


4 


1983- ലെ കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ബിൽ 

( സബ്ജക്ററ് കമ്മിറ്റി റിപ്പോർട്ടു ചെയ്ത പ്രകാരമുള്ളത്) 
1960- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ററ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുളള 


ഒരു 
ബിൽ 


താഴ 


ന 


പീഠിക. - 1960- ലെ കേരള മുനിസിപ്പാലിററി ആക്ററ് താഴെകാണുന്ന 
ആവശ്യത്തിനുവേണ്ടി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിൻറ മുപ്പത്തിനാലാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 , ചുരുക്കപ്പേരും പ്രാരംഭവും:-(1) ആക്ററിന് 1983 - ലെ 
കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ആക്റ് എന്നു പേർ പറയാം. 

( 2) ഇത് 1982 സെപ്റ്റംബർ 30 -ാം തീയതി ( പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 

2 . 412 -ാം വകുപ്പിന്റെ ഗതി. - 1960 - ലെ കേരള മുനിസിപ്പാലിറ്ററി 
ആക്ററ് (1961 - ലെ 14) ( ഇതിനുശേഷം പ്രധാന ആക്ററ് എന്നാണ് പരാ 
മർശിക്കപ്പെടുക) 412-ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ, നാൽപ്പത്തിയഞ്ചു 
മാസം , എന്ന വാക്കുകൾക്കുപകരം എഴുപത്തിരണ്ടുമാസം എന്ന വാക്കുകൾ 
ചേർക്കണ്ടതാണ്. 


3. റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 1983- ലെ കേരള മുനിസിപ്പാലിററി 
( ഭേദഗതി) ഓർഡിനൻസ് (1983- ലെ 24) ഇതിനാൽ റ8°ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത കാർഡി 
നൻസുമൂലം ദഗതി ചെയ്ത പ്രകാരമുളള ( പധാന ആക്ററുകാർ 
ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയഏതെങ്കിലും സംഗതിയോ 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ 
ഈ ആക്റുമൂലം ദഗതിചെയ്ത പ്രകാരമുളള പ്രധാന 

ആക്ററു 
പകാരം ചെയ്തിട്ടുളളതോ എടുത്തിട്ടുളളതോ ആയി കരുതേണ്ടതാണ്. 


കേരള നിയമസഭാ സെക്രട്ടേറിയററ്. 
തിരുവനന്തപുരം, 
1983 ആഗസ്ററ് , 1. 


ഡോ . ആർ. പ്രസന്നൻ, 

സെകട്ടറി. 


